Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL / TV ( N )/634/ 2012-14 


COVERN 


കേര 


രള സർക്ക 


ക്കാർ , 


VMENT OF 


KERALA 


tl cf Kk del 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 3 
3rd June 2014 
1189 ഇടവം 20 
20th Idavam 1189 
1936 ജ്യേഷ്ഠം 13 
13th Jyaishta 1936 


Vol. III 


| 


No. 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 


വിജ്ഞാപനം 


നമ്പർ DB3/ Cost guard/ 2013 - 14 . 

| 2014 മാർച്ച് 14 . 
കണ്ണൂർ ജില്ലയിലെ നിർദ്ദിഷ്ട കോസ്റ്റ്ഗാർഡ് 
അക്കാദമിയുടെ ആവശ്യാർത്ഥം നിലവിലുള്ള അഴീക്കോട് 
110 കെ . വി . സബ് സ്റ്റേഷനിൽനിന്നും 33 കെ . വി . ഡബിൾ 
സർക്യൂട്ട് ലൈൻ നിർമ്മിക്കുന്നതിനുവേണ്ടിയുള്ള സർവ്വേക്കും, 
ഭൂഗർഭ കേബിൾ ഇടുന്നതിനുവേണ്ടിയുള്ള കുഴികൾ 
നിർമ്മിക്കുന്നതിനും വളപട്ടണം പുഴ കടക്കുന്നതിനായി 
നിലവിലുള്ള 11 കെ . വി . ടവർ ലെനിനു അടുത്തുകൂടി 33 
കെ . വി .ക്കുവേണ്ടി ടവർ ലൈൻ നിർമ്മിക്കുന്നതിനും വേണ്ടി 
കേരള സ്റ്റേറ്റ് ഇലക് ടിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ 
ഉദ്യോഗസ്ഥരും കമ്പനിക്കു വേണ്ടി ജോലി ചെയ്യുന്ന 
കോൺട്രാക്ടർമാരും അവരുടെ ജോലിക്കാരും അഴീക്കോട് 
സബ് സ്റ്റേഷൻ-വെസ്റ്റേൺ ഇൻ ഡ്യാ പ്ലവുഡ് 
റോഡ്, വെസ്റ്റേൺ ഇൻ ഡ്യാ പ്ലവുഡ്- വളപട്ടണം, 
വളപട്ടണം- വളപട്ടണം കടവ് റോഡ്, പാപ്പിനിശ്ശേരി കടവ് 
റോഡ്-ചുങ്കം, ചുങ്കം- പാപ്പിനിശ്ശേരി റെയിൽവേ ഗേറ്റ്, 


പാപ്പിനിശ്ശേരി റെയിൽവേ ഗേറ്റ്- ഹാജി റോഡ്, ഹാജി 
റോഡ്- അന്നംകൊവ്വൽ, അന്നംകൊവ്വൽ- കോസ്റ്റ് ഗാർഡ് 
അക്കാദമി റോഡ് എന്നിവിടങ്ങളിലും, അതിന് തൊട്ട് കിടക്കുന്ന 
സ്ഥലങ്ങളിലും ഇൻഡ്യൻ ടെലിഗ്രാഫ് ആക്ട് 1885, ഇൻഡ്യൻ 
ഇലക്ട്രിസിറ്റി ആക്ട് 2003- ലെ 164, 185 ( 2 ) എ എന്നീ 
വകുപ്പുകൾ പ്രകാരം അവരുടെ നിയമാനുസൃത കൃത്യ 
നിർവ്വഹണത്തിനായി പ്രവേശിക്കുന്നതായിരിക്കുമെന്ന് 
ബന്ധപ്പെട്ടവരെ ഇതിനാൽ അറിയിക്കുന്നു . 

- ( ഒപ്പ്) 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

എക്സിക്യൂട്ടീവ് 
കണ്ണൂർ. 

എഞ്ചിനീയർ. 


